Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/TV ( N )/ 12 / 2009- 2011 


OVERN 


രം 


കാർ 


ന 


KERAL 


ാണ് 


MENT OF 


d 


സ് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26th October 2010 
2010 ഒക്ടോബർ 26 
4th Karthika 1932 
1932 കാർത്തിക 4 


വാല്യം 55 | 


നമ്പർ ) 


PART III 
Health Services Department 


ക്വട്ടേഷൻ നോട്ടീസ് 

കൂടുതൽ വിവരങ്ങൾക്ക് ആയുർവേദ കോളേജ് സ്ത്രീകളു 

ടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ 
നമ്പർ C / 466/ 10 / AVCH W & C . 

2010 ഒക്ടോബർ 11. 

ഓഫീസ് സമയത്ത് ബന്ധപ്പെടേണ്ടതാണ്. 
- ഗവൺമെന്റ് ആയുർവേദ കോളേജ്, സ്ത്രീകളുടേയും 

ഗവ . ആയുർവേദ കോളേജ്, 
സ്ത്രീകളുടേയും കുട്ടികളുടേയും 

(ഒപ്പ്) 
കുട്ടികളുടേയും ആശുപതി, പൂജപ്പുര സൂപ്രണ്ടിന്റെ കാര്യാലയ 
ത്തിലെ ഔദ്യോഗിക വാഹനമായ KBT 4651 നമ്പർ ആംബു 

ആശുപ്രതി, പൂജപ്പുര. 

സൂപ്രണ്ട്. 
ലൻസ് ( M & M 1985 മോഡൽ) ഇപ്പോഴുള്ള അവസ്ഥയിൽ 
ലേലം ചെയ്ത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസ്തുത 

ലേലപരസ്യം 
വാഹനത്തിന് 27, 000 രൂപ മതിപ്പു വില നിശ്ചയിച്ചിരിക്കുന്നു . 
ലേലത്തിൽ പങ്കെടുക്കുന്നതിന് താൽപര്യമുള്ള വ്യക്തികൾ 

നമ്പർ സി3 - 4568 / 2010 . 

2010 സെപ്റ്റംബർ 22. 
മുദ്ര വെച്ച ക്വട്ടേഷനുകൾ 28- 10- 2010 -ാം തീയതി വൈകുന്നേരം 
മൂന്ന്മണിക്ക് മുൻപായി സൂപ്രണ്ട്, ആയുർവേദ കോളേജ് 

- കോട്ടയം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നതും 
സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്ന വിലാസ 

താഴെ വിവരിക്കുന്നതുമായ അഞ്ച് ഇനം കാലിസാധനങ്ങൾ 
ത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ക്വട്ടേഷനോടൊപ്പം 700 രൂപ 

12 -11- 2010 ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ഓഫീസിൽവെച്ച് പരസ്യ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടി 

മായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടു 
കളുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെ പേരിൽ തിരുവനന്തപുരത്ത് 

ക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല സമയത്തിനു മുമ്പായി 2,000 
മാറാവുന്ന രീതിയിൽ സമർപ്പിക്കേണ്ടതാണ്. 

രൂപ നിരതദ്രവ്യം പണമായി ഓഫീസിൽ അടച്ച് രസീത് വാങ്ങി 

യിരിക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
- ക്വട്ടേഷനുകൾ 30- 10 -2010 -ാം തീയതി വൈകുന്നേരം നാലു - തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 
മണിക്ക് ക്വട്ടേഷൻ സമർപ്പിച്ച വ രു ടെ യോ ഹാജരുള്ള 

തുക വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

സ്ഥിരപ്പെടുത്തുന്നതും പ്രസ്തുത വ്യക്തി ലേലത്തുകയുടെ 


26th OCT . 2010 ] 


HEALTH SERVICES DEPARTMENT 


- 40 


പകുതി അന്നേ ദിവസം 3 മണിക്ക് മുമ്പായി ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങി യി രി ക്കേ ണ്ട തുമാ ണ് . ലേലത്തിന് 
മേലധികാരികളുടെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് വിവരം 
കരാറുകാരനെ അറിയിക്കുന്നതും അറിയിപ്പ് കിട്ടി പതിനഞ്ച് 
ദിവസത്തിനകം ബാക്കി തുക വിൽപ്പന നികുതി സഹിതം 
അടച്ച് സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. കാരണം ഒന്നും 
കാണിക്കാതെ ലേലം റദ്ദ് ചെയ്യുന്ന തിനുള്ള അവകാശം 
ആശുപത്രി സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. 


ലേലം ചെയ്യുന്ന കാലിസാധനങ്ങളുടെ വിവരം 


4888 എണ്ണം 


-- 


--- 


598 


,, 


- 


1515 


1515 


,, 


നാരോമൗത്ത് കുപ്പികൾ 
പ്ലാസ്റ്റിക് ജാർ, 5 ലിറ്റർ 
പ്ലാസ്റ്റിക്ക്കണ്ട്നേഴ്സ് 

(എല്ലാത്തരം) 
ഇൻജക്ഷൻ വയൽ 
ടിൻസ് (എല്ലാത്തരം) 


203000 


,, 


227 


കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


ജില്ലാ ആശുപത്രി, 
കോട്ടയം. 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


